11th JULY 2017) 


COMMISSIONERATE OF LAND REVENUE 


6075 


L . A . Notifications and Declarations 

-- മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുള്ള ഖണ്ഡങ്ങൾ 

പകാരമുള്ള ഈ അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ 
ERNAKULAM DISTRICT 

ആരെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ ജോലി 

കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കുന്നതിനും ആയതിന്റെ 
1961- ലെ കേരള സർവെയും അതിർത്തിയും 

ചെലവ് ആക്ടിലും അതുപ്രകാരമുണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളിലും 
സംബന്ധിച്ച ആക്ടിലെ 6 -ാം വകുപ്പ് 

വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ച വരുത്തിയിട്ടുള്ളവരിൽ 
പ്രകാരമുള്ള പരസ്യം 

നിന്നും വസൂലാക്കുന്നതുമാണ്. 

ഭൂമിയുടെ വിവരങ്ങൾ 

ജില്ല - എറണാകുളം. 
നമ്പർ എ2- 555 / 2013. 

2017 ജൂൺ 15. 
താലൂക്ക് ആലുവ. 

- വില്ലേജ് - മറ്റൂർ. 
- എറണാകുളം ജില്ലയിലെ ആലുവ താലൂക്കിലെ മറ്റൂർ, 

ബ്ലോക്ക് - 27. 
വടക്കുംഭാഗം വില്ലേജുകളിലെ താഴെപ്പറയുന്ന സർവ്വ 
നമ്പരുകളിൽപ്പെടുന്ന ഭൂമിയുടെ സർവെ നട ത്തെ ണമെന്ന് 

റീ - സർവ്വേ നമ്പരുകൾ - 420, 425, 420, 427, 428 , 429, 
ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുകയാൽ മറ്റൂർ, വടക്കുംഭാഗം 

430 , 433 , 441, 443, 444, 445 , 446 . 
വില്ലേജുകളിലെ സർവ്വ പ്രവർത്ത നങ്ങൾ വേഗം തന്നെ 

ഭൂമിയുടെ വിവരങ്ങൾ 
ആരം ഭി ക്കു ന്നതാ ണെന്നും മറ്റൂർ, വട ക്കും ഭാഗം 
വില്ലേജുകളിലെ താഴെ പ റ യുന്ന സർവെ നമ്പരുകൾ 

ജില്ല എറണാകുളം. 
അതിർത്തി തിരിച്ച് സർവെ ചെയ്യുന്നതാണെന്നും 1961- ലെ താലൂക്ക് ആലുവ. 

വില്ലേജ് വടക്കുംഭാഗം. 
കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച് ആക്ടിലെ 

ബ്ലോക്ക് - 28. 
6(1) -ാം വകുപ്പ് പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 

റീ - സർവെ നമ്പർ 398. 
- താഴെപ്പറയുന്ന ഭൂമിയുടെഉള്ളിലോ അഥവാ അതിനോട് 
ചേർന്നോ സ്ഥിതിചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത ഭൂമികളിൽ 
അവകാശമുണ്ടെന്നോ തേർച്ച് ചെയ്യുന്ന ഏതൊരാളേയും നമ്പർ എ2- 388 / 2016. 

2017 ജൂൺ 15 . 
നേരിട്ടോ ഏജന്റ് മുഖേനയോ സ്ഥലത്ത് ജോലി ചെയ്യുന്ന 

എറണാകുളം ജില്ലയിലെ കണ യ ന്നൂർ താലൂക്കിലെ 
സർവെയറുടെ അടുത്ത്ഹാജരാകുന്നതിനും അതിരുകൾ കാണി 

കുമ്പളം വില്ലേജിലെ താഴെപ്പറയുന്ന സർവെ നമ്പരുകളിൽ 
ച്ചു കൊടുക്കുന്നതിനും അതിനോട് ബന്ധപ്പെട്ട വിവരങ്ങൾ പ്പെടുന്ന ഭൂമിയുടെ സർവ്വേ നടത്തണമെന്ന് ഗവൺമെന്റ് 
നൽകുന്നതിനുംവേണ്ടി അതതു സമയം ആവശ്യപ്പെടുമ്പോൾ നിർദ്ദേശിച്ചി രി ക്കു ക യാൽ കുമ്പളം വില്ലേജിലെ സർ 
ഹാജരാക്കുന്നതിനും വേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊള്ളുന്നു . പ്രവർത്ത നങ്ങൾ വേഗം തന്നെ ആരംഭിക്കുന്നതാണെന്നും 

കുമ്പളം വില്ലേജിലെ താഴെപറയുന്ന സർവ്വേ നമ്പരുകൾ 
| പ്രസ്തുത ആക്ടിലെ 6 (2 ) എന്ന വകുപ്പ് പ്രകാരം 

അതിർത്തി തിരിച്ച് സർവ്വ ചെയ്യുന്നതാണെന്നും 1961- ലെ 
ഈ പരസ്യം താഴെപ്പറയുന്ന ഭൂമികളിൽ അവകാശ 

കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച് ആക്ടിലെ 
ബന്ധമുള്ള ഏതൊരാൾക്കുമുള്ള സാധുവായ നോട്ടീസായി 

- 6 (1) -ാം വകുപ്പ് പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 
കണക്കാക്കപ്പെടുന്നതാണ്. 

-- താഴെപ്പറയുന്ന ഭൂമികളുടെ ഉള്ളിലോ അഥവാ അവയോട് 
(പസ്ത ആക്ടിലെ 6( 3) എന്ന വകുപ്പ് പ്രകാരം ചേർന്നോ സ്ഥിതിചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത ഭൂമികളിൽ 
രജിസ്റ്റർ ചെയ്ത എല്ലാ കൈവശക്കാരും 

അവകാശമുണ്ടെന്നോ തേർച്ച ചെയ്യുന്ന ഏതൊരാളേയും 

നേരിട്ടോ ഏജന്റ്മുഖേനയോ സ്ഥലത്ത് ജോലി ചെയ്യുന്ന 
( എ ) സർവെ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനം സർവെയറുടെ അടുത്ത്ഹാജരാകുന്നതിനും അതിരു കൾ 

ചെയ്യേണ്ട ആവശ്യമുണ്ടായേക്കാവുന്ന വല്ല കാണിച്ചുകൊടുക്കുന്നതിനും അതിനോട് ബന്ധപ്പെട്ട വിവരങ്ങൾ 
മരങ്ങളോ കുറ്റിക്കാടുകളോ വേലികളോ അഥവാ നൽകുന്നതിനുംവേണ്ടി അതതു സമയം ആവശ്യപ്പെടുമ്പോൾ 
സാരവത്തായ മറ്റ് തടസ്സങ്ങളോ 15 ദിവസത്തിനകം - ഹാജരാക്കുന്നതിനും വേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
മുറിച്ചു കളയുകയോ നീക്കം ചെയ്യുകയോ ചെയ്ത് 

. പ്രസ്തുത ആക്ടിലെ 6 (2) എന്ന വകുപ്പ് പ്രകാരം ഈ 
അതിരുകളോ മറ്റ് ലൈനുകളോ വെടിപ്പാക്കണ പരസ്യം താഴെപ്പറയുന്ന ഭൂമികളിൽ അവകാശ ബന്ധമുള്ള 
മെന്നും; 

ഏ ക ത ാ ര ാ ൾ ക്കു മു ള്ള സാ ധ വ ാ യ ന ാ ട്ടീ സ ാ യി 

കണക്കാക്കപ്പെടുന്നതാണ്. 
( ബി ) കൊടിപിടിക്കുന്നവരെയും ചെയിൻമാൻമാരേയും 

നിയോഗിച്ച് അതാത് സമയം ആവശ്യമാ | പ്രസ്തുത ആക്ടിലെ 6 ( 3) വകുപ്പ് പ്രകാരം രജിസ്റ്റർ 
യേക്കാവുന്ന സമയത്തേക്കും കാലത്തേക്കും ചെയ്ത എല്ലാ കൈവശക്കാരും - 
തൊഴിലാളികളെ ഏർപ്പെടുത്തണമെന്നും; 

( എ ) സർവെ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനം 
( സി) അനുയോജ്യമായ സർവെ അടയാളങ്ങ ൾ 

ചെയ്യേണ്ട ആവശ്യമുണ്ടായേക്കാവുന്ന വല്ല 
നൽകണമെന്നും മറ്റ് പ്രകാരത്തിൽ പ്രസ്തുത 

മരങ്ങളോ കുറ്റിക്കാടുകളോ വേലികളോ 
ആക്ടോ അതുപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളോ 

അഥവാ സാരവത്തായ മറ്റ് തടസ്സങ്ങ ളോ 15 
അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ 

ദിവസത്തിനകം മുറിച്ചു കളയുകയോ നീക്കം 

ചെയ്യുകയോ ചെയ്ത് അ തിരുകളോ മറ്റ് 
സർവ്വേയർക്ക് നൽകണമെന്നും ഇതിനാൽ 

ലൈനുകളോ വെടിപ്പാക്കണമെന്നും; 
ആവശ്യപ്പെടുന്നു . 

245 


6076 


KERALA GAZETTE 


[PART III 


( ബി ) കൊടിപിടിക്കുന്നവരെയും ചെയിൻമാൻമാരേയും 
നിയോഗിച്ച് അതാത് സമയം ആവശ്യമാ 
യേക്കാവുന്ന സമയത്തേക്കും കാലത്തേക്കും 
തൊഴിലാളികളെ ഏർപ്പെടുത്തണമെന്നും; 


209 / 28 


209/ 29 


23 


209 / 30 
209/ 31 


( സി ) അനുയോജ്യമായ സർവെ അടയാളങ്ങൾ 

നൽകണമെന്നും മറ്റ് പ്രകാരത്തിൽ പത 
ആന്റോ അതുപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളോ 
അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ 
സർ വെവ്വേയർക്ക് നൽകണമെന്നും ഇതിനാൽ 
ആവശ്യപ്പെടുന്നു . 


25 


209 / 32 


209/ 35 


- 0 


0 


216 / 1 


28 


216 / 2 
216 / 3 


216 / 4 


31 


216/ 5 


216 /7 


33 


216 / 8 


മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി) വരെയുള്ളഖണ്ഡങ്ങൾ 
പ്രകാരമുള്ള ഈ അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ 
ആരെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ ജോലി 
കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കുന്നതിനും ആയതിന്റെ 
ചെലവ് ആക്ടിലും അതുപ്രകാരമുണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളിലും 
വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ച വരുത്തിയിട്ടുള്ളവരിൽ 
നിന്നും വസൂലാക്കുന്നതുമാണ്. 

ഭൂമിയുടെ വിശദവിവരങ്ങൾ 

- ജില്ല എറണാകുളം. 
താലൂക്ക് - കണയന്നൂർ. 

വില്ലേജ് കുമ്പളം. 
- ബ്ലോക്ക് 15. 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്.) 
കമ 

സർവെ 
നമ്പർ 

നമ്പർ 


216 / 9 


35 


225 /1 
225/ 2 


36 


37 


227 / 1 


227 / 2 


227 / 3 


227 / 4 


41 


227 / 5 


206/ 1 


227 / 6 


206/ 2 


വ 


227 / 7 


206/ 4 


227 / 8 


206/ 5 


227 / 9 


206 / 6 


206/ 10 


228 / 4 
228 /5 
228/ 6 


209 / 1 


209/ 2 


228 / 7 


209 / 5 


50 


228 / 8 


206 / 6 


51 


228 / 9 


209/ 7 


52 


228 / 10 


209/ 10 


53 


228 / 11 


209/ 11 


54 


228/ 12 
228/ 13 


209 / 12 


55 


209 / 14 


66 


228 / 14 


209 / 15 


57 


228/ 15 


209 / 16 


209 / 17 


209 / 26 


( ഒപ്പ്) 

പെഷ്യൽ തഹശീൽദാർ 
( പൊന്നുംവില ) എൻ. എച്ച്. നമ്പർ 2, 

ആലുവ. 


209/ 27 


246 


11th JULY 2017) COMMISSIONERATE OF LAND REVENUE 

6077 
KOZHIKODE DISTRICT 

for, integrated Rural Organization and Support (KAIROS) 

Kozhikode District to conduct a Social Impact 
FORM NO . 4 

Assessment Study and to prepare a Social Impact 
[ See Rule 11 (3 )] 

Management Plan as provided in the Act. The process 

shall be completed within a period of three months not 
NOTIFICATION 

exceeding six months in any case . 
No. E - 1424 /2016. | 5th June 2017. 

SCHEDULE 
WHEREAS, it appears to the Government of Kerala that 

District - Kozhikode . 

Taluk - Kozhikode . 
the land specified in the Schedule below is needed or 
likely to be needed for a public purpose, to wit for 

- Village Kasaba. 

- Desom - Kariakunnu . 
Construction of Vegetable Market and Shopping Complex . 

( The extent given is approximate ) 
AND WHEREAS , in exercise of the powers conferred in 

Survey Description Extent 
sub - section ( 1) of section 4 of the Right to Fair 

No . - No . 

H . Are Sq . Meter 
Compensation and Transparency in Land Acquisition , 
Rehabilitation and Resettlement Act, 2013 (Central Act 30 | 1 T. S . 18 - 8 - 351 

OD 

0 .573 
of 2013 ). Government of Kerala have decided to conduct 

- 2 T.S. 18-8-322 PT, Garden 

0 .150 
a Social Impact Assessment in the area specified in the 

320 / 2B 
schedule below . 

Total 0 .723 Hectare 
Now THEREFORE , sanction is accorded to the District 
Level Social Impact Assessment Unit , Kannur Association 

( Sd.) 
Special Tahsildar (LA ), 

Kozhikode. 


S1 


KANNUR DISTRICT 


ഫോറം നമ്പർ 7 
റൂൾ 18 (1) കാണുക 
വിജ്ഞാപനം 


റഫ്. നമ്പർ- 829/ 13 / എ (1). 

2017 ജൂൺ 8. 
-- കേരള സർക്കാർ 4- 12- 2015 -ാം തീയതിയിലെ ജി . ഒ. ( പി ) 649 /2015 / ആർ. ഡി . നമ്പർ വിജ്ഞാപനപ്രകാരം സ്പെഷ്യൽ 
ത ഹ ശീൽദാർ എൽ. എ . ( ജ ന റ ൽ ) തല ശ്ശേ രിയ ഭൂമി ഏറ്റെടു ക്ക ലിൽ ന്യായ മാ യ ന ഷ് ട പ രി ഹാ ര ത്തിനും 
സുതാര്യതയ്ക്കും പുനരധിവാസത്തിനും പുനഃസ്ഥാപനത്തിനുമുള്ള അവകാശ നിയമം 2013 വ്യവസ്ഥകൾക്കനുസരിച്ച് ഭൂമി 
പൊന്നുംവില നടപടിപ്രകാരം ഏറ്റെടുക്കുന്നതിനായി കളക്ടറുടെ ചുമതല വഹിക്കുന്നതിന് നിയോഗിക്കപ്പെട്ടതിനാലും, 

ആയതിൻപ്രകാരം ഡെപ്യൂട്ടി കളക്ടർ (എൽ. എ .) കളക്ടറേറ്റ്, കണ്ണൂർ പുനരധിവാസത്തിനും പുനഃസ്ഥാപനത്തിനുമുള്ള 
കാര്യനിർവ്വാഹകനായി നിയോഗിക്കപ്പെട്ടതിനാലും, 

- താഴെ പട്ടികയിൽ കൊടുത്തിരിക്കുന്ന ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതായത് ധർമ്മടം പുഴയ്ക്ക് കുറുകെ റെയിൽവേ 
ഓവർ ബിഡ് ജ് 1090 പുനർ നിർമ്മാ ണ ത്തിനുവേണ്ടി ഭൂമി ഏറ്റെടുക്കു ന്ന തി ന് ആവ ശ്യ മു ണ്ടെന്നോ ആവ ശ്യ മു ണ്ടാ 
കാനിടയുണ്ടെന്നോ കേരള സർക്കാരിന് ബോധ്യപ്പെടുന്നതുകൊണ്ടും. 

- ആയതുകൊണ്ട്, ഇപ്പോൾ ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവരുടെ അറിവിലേക്കായി ഭൂമി ഏറ്റെടുക്കലിന് ന്യായമായ 
നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കും പുനരധിവാസത്തിനും പുനഃസ്ഥാപനത്തിനുമുള്ള അവകാശ നിയമം 2013 വകുപ്പ് 
11 ഉപവകുപ്പ് (1) പ്രകാരമുള്ള ഒരറിയിപ്പ് ഇതോടൊപ്പം പുറപ്പെടുവിക്കുന്നു . 

- മേൽ പ്രസ്താവിച്ചപകാരം പട്ടികയിൽ കൊടുത്തിരിക്കുന്ന ഭൂമിയിൽ താൽപര്യമുള്ള ഏതൊരാളും ഈ വിജ്ഞാപനം 
പുറപ്പെടുവിച്ച തീയതി മുതൽ പതിനഞ്ചു ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച പൊതു അറിയിപ്പ് നൽകിയശേഷം 
പതിനഞ്ചു ദിവസത്തിനുള്ളിലോ ഏതാണോ അവസാനം സംഭവിക്കുന്നത് അപ്രകാരമുള്ള സമയ പരിധിക്കുള്ളിൽ പൊന്നും 
വിലക്കെടുക്കുന്ന ഭൂമിയിൻമേൽ ഭൂരേഖയുടെ നാളതീകരണം സംബന്ധിച്ചോ പ്രമാണം സംബന്ധിച്ചോ തങ്ങൾക്കുള്ളആക്ഷേപം, 
എന്തെ ങ്കി ലു മു ണ്ട ങ്കിൽ, രേഖാ മൂ ല മു ള്ള പസ് താ വന സഹിതം സ്പ ഷ്യൽ തഹ ശീൽദാർ എൽ. എ . ( ജെ ) 
തലശ്ശേരി മുമ്പാകെ സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത കാലാപരിധിക്കുശേഷം സമർപ്പിക്കുന്ന പ്രസ്താവനകളും ആക്ഷേപങ്ങളും, 
ആക്ഷേപകന് ഭൂമിയിൻമേലുള്ള താൽപര്യമെന്താണെന്ന്ആക്ഷേപത്തിൽ വ്യക്തമായി വിശദീകരിക്കപ്പെടാത്ത സാഹചര്യത്തിലും 
അത്തരത്തിലുള്ള പ്രസ്താവനകളും ആക്ഷേപങ്ങളും മൊത്തത്തിൽ നിരസിക്കപ്പെടുന്നതായിരിക്കും. 

- സാമൂഹ്യ പ്രത്യാഘാത പഠന റിപ്പോർട്ട് ഔദ്യോഗിക വെബ്സൈറ്റായ www.kannur.nic .in - ൽ ലഭ്യമാണ്. ആയതിന്റെ 
സംക്ഷിപ്ത രൂപം ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. 
Gaz, No. 28/ 2017/DTP ( CLP ). 

247 


6078 


KERALA GAZETTE 

[PART III 
പട്ടിക 
(ഏകദേശ വിസ്തീർണ്ണമാണ് നൽകിയിരുന്നത്) 

ജില്ല കണ്ണൂർ. 
വില്ലേജ് തലശ്ശേരി അംശം മണ്ണയാട് ദേശം, ധർമ്മടം അംശം ദേശം. 

ബാധിക്കപ്പെട്ട 
വിസ്തീർണ്ണം ഏതു പൊതു 
കുടുംബങ്ങളെ 

കൈവശക്കാരുടെ 
( ഹെ . ആർ. ച . മീ .) 

ആവശ്യത്തിന് കുടിയൊഴിപ്പിക്കേണ്ട 

വിവരങ്ങൾ 
കാരണം 


താലൂക്ക് - തലശ്ശേരി. 


ണ 


ക്രമ 
നമ്പർ 


സർവെ 
നമ്പർ 


വിവരണം 


തലശ്ശേരി വില്ലേജ് 
- 1 റി. സ . 6/1 സ്ഥിരം പുഞ്ച 5.49 ആർസ് റെയിൽവെ റിപ്പോർട്ട് പ്രകാരം ഷാജു , പി. കെ . പടിക്കൽ ഹൗസ്, 

ഓവർ ബ്രിഡ്ജ് റെയിൽവെ ഓവർ പി. ഒ . തൃശ്ശൂർ, ഒല്ലൂർ-680 306 
1087 പുനർ ബ്രിഡ്ജ് 1087 പുനർ 

നിർമ്മാണം നിർമ്മാണത്തിന് 
- 2 റി. സ . 6/ 4 നഞ്ച 53.47 ആർസ് 

ഭൂമി അത്യാവശ്യ നൗഷാദ് കൊട്ടാര , ജർസാന, 
മാണെന്നതിനാലും എസ്. എസ്. റോഡ്, ചിറക്കര 
പകരം ഭൂമി ലഭ്യമല്ലെ 
ന്നതിനാലും 


ആകെ 


59 .96 ആർസ് 


ധർമ്മടം വില്ലേജ് 
- 3 റി . സ . 73/3 


തോട്ടം 


0. 49 ആർ സ് 


1. സന്തോഷ് കുമാർ, കെ . കെ . 
2. സനിൽ കുമാർ, കെ . കെ ., 
കളത്തിൽ ഹൗസ്, പി. ഒ. ധർമ്മടം 


- 4 


റി . സ . 73 / 5 


നഞ്ച 


7.65 ആർ സ് 


1. കെ . എൻ. വേലുതമ്പി മാസ്റ്റർ, 
ലിറ്റിൽ ലവ് നെസ്റ്റ്, 

പി . ഒ . പള്ളിക്കുന്ന് 
2. നാരായണി കട്ടേൻ മുതൽപേർ, 

ചിരുതാലയം, പി . ഒ. ധർമ്മടം 
നിർമ്മല നാരായണൻ, " ഭക്തി , 

പി . ഒ . ധർമ്മടം 


5 


റി . സ . 73/ 6 സ്ഥിരം പുഞ്ച് 0.81 ആർസ് 


6 


റി. സ . 73/ 7 


നഞ്ച്വ 


0 .01 ആർസ് 


നിർമ്മല നാരായണൻ, "ഭക്തി , 

പി . ഒ . ധർമ്മടം 
നിർമ്മല നാരായണൻ, "ഭക്തി , 
- പി . ഒ . ധർമ്മടം 


| 7 


റി . സ . 73/ 12 


തോട്ടം 


0.07 ആർസ് 


സാമൂഹ്യ പ്രത്യാഘാത പഠന റിപ്പോർട്ടിന്റെ സംക്ഷിപ്ത രൂപം 


സാമൂഹ്യ പ്രത്യാഘാത പഠനം നടത്തുന്നതിനായി നിയോഗിച്ച ഏജൻസി ധർമ്മടം പുഴയ്ക്ക് കുറുകെ ഇന്ത്യൻ റെയിൽവേ 
നില വിൽ നിർമ്മിച്ച 1087 നമ്പർ പാല ത്തിനു ഏതാണ്ട് 110 വർഷത്തെ പഴക്ക മു ണ്ടെന്നും ഈ പാലം പുനർ 
നിർമ്മിക്കേണ്ടത് ദൈനംദിനം ഇതുവഴി യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് യാത്രക്കാരുടെ സുരക്ഷിതത്ത്വത്തിന് അനിവാര്യ 
മാണെന്നും ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നിലവിലുള്ള റെയിൽവേ ലൈനിന്റെ തൊട്ടു തന്നെയാണെന്നും ഇതല്ലാതെ ഈ 
ആവശ്യത്തിന് ഉപയുക്തമായ സ്ഥലം റെയിൽവേയുടെയോ സർക്കാരിന്റെയോ കൈവശത്തിലില്ലെന്നും റെയിൽവേ ഏറ്റവും കുറവ് 
ഭൂമി മാത്രമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും വളരെ ചെറിയ അളവിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനാൽ പദ്ധതിയിൽ ബാധിക്ക 
പ്പെട്ടവരുടെ എണ്ണം കുറവാണെന്നും ഈ പൊന്നും വില നടപടിയിൽ ധർമ്മടം വില്ലേജിൽ ഒരു കുടുംബത്തെ മാത്രമാണ് 
കുടിയൊഴിപ്പിക്കേണ്ടിവരുന്നതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് വിദഗ്ധ സമിതി പരിശോധിക്കുകയും പൊന്നുംവില 
നടപടിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 


സ്പെഷ്യൽ തഹശീൽദാരുടെ 
കാര്യാലയം, 
തലശ്ശേരി. 


- ( ഒപ്പ്) 
പെഷ്യൽ തഹശീൽദാർ 
(എൽ. എ .) ജനറൽ. 


248 


